O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14890 


KERALA GAZETTE 


Part III 


Malappuram District 


Kondotty Taluk 


NOTICE 


നമ്പർ : C2-8882 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചു പോയ രാമദാസൻ . ടി 
കോലോത്ത്പുറായിൽ ( വീട് ) പുതുക്കോട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴയൂർ വില്ലേജിൽ പരേതൻറെ മകൻ രാഹുൽ ദാസ് . ടി , 
കോലോത്ത്പുറായിൽ ( വീട് ) , ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


59 


സുമദേവി 
സുരാഗി.ടി 


2 


മകൾ 


33 


3 


രാഹുൽദാസ്.ടി 


മകൻ 


32 


4 


അഞ്ജന.ടി 


| മകൾ 


26 


നമ്പർ : C2-888482021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അപ്പുണ്ണി .പി.എം 
പാല്ക്കോട്ടുകുറ്റിയിൽ ( വീട് ) ചേലേമ്പ്ര എന്നയാളുടെ അവകാശികൾക്ക് ബേങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ മകൻ ഹർഷൻ , പാല്ക്കോട്ടുകുറ്റിയിൽ ( വീട് ) , 
ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-09-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ജലജ 


മകൾ 


49 


2 


ഹർഷൻ 


മകൻ 


46 


നമ്പർ : C2-8885 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ 


ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുമാരൻ .കെ പൗർണ്ണമി ( വീട് ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14891 


Revenue Department 


30th November 2021 


കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നയാളുടെ അവകാശികൾക്ക് NH- ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ മകൾ ഷീന .കെ . സി , പൗർണ്ണമി ( വീട് ) 
കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി , ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബീന .കെ.സി . 


മകൾ 


48 


2 


ഷീന .കെ.സി 


മകൾ 


43 


നമ്പർ : C2-8883 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരസ്വതി ആകാശ് ( വീട് ) 
ഫാറൂഖ് കോളേജ് ( പി . ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴയൂർ വില്ലേജിൽ പരേതയുടെ മകൾ അശ്വതി . പി . പി , ആകാശ് ( വീട് ) 
ഫാറൂഖ് കോളേജ് ( പി.ഒ ) , ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


56 


2 


മകൾ 


20 


സുരേന്ദ്രൻ .പി.പി 
| അശ്വതി.പി.പി . 
| ആരതി . പി.പി 
| ആകാശ് . പി.പി 


3 


മകൾ 


16 


4 


| മകൻ 


16 


നമ്പർ : C2-8887 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹരിദാസൻ .കെ വീട്ടിക്കൽ 
( വീട് ) കണ്ണംവെട്ടിക്കാവ് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ പ്രേംദാസ് , , ബോധിപ്പിച്ച അപേക്ഷ 
ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 01-10-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14892 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ദേവകി 


ഭാര്യ 


63 


2 


| പ്രേംദാസ് 


മകൻ 


42 


3 


പ്രജല.കെ 


മകൾ 


40 


4 


| പ്രജോഷ്.കെ 


മകൻ 


38 


നമ്പർ : C2-8889 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധാകരൻ പാലക്കോട്ട് പാലക്കോട്ട 
" ( വീട് ) എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 

ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ ഭാര്യ നീത . കെ.പി , , ബോധിപ്പിച്ച അപേക്ഷി ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നീത . കെ.പി 


ഭാര്യ 


46 


2 


| മകൻ 


21 


| മൃദുൽ .പി.എസ് 
മഞ്ജിമ .പി.എസ് 


3 


മകൾ 


16 


4 


ലക്ഷമി .പി 


മാതാവ് 


85 


നമ്പർ : C2-88922021 


10-11-2021 


അപേക്ഷ 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.പി. കാദർകുട്ടി നിലൂ മൻസിൽ 
( വീട് ) പണിക്കരപ്പറായ ചെറുവായൂർ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴക്കാട് വില്ലേജിൽ പരേതൻറെ മകൻ നൗഫൽ .കെ.പി , , ബോധിപ്പിച്ച 

വാഴക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 20-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സഫി .കെ.എ 


ഭാര്യ 


72 


2 


നിലൂഫർ 


മകൾ 


43 


3 


നൗഫൽ .കെ.പി 


| മകൻ 


41 


നമ്പർ : C2- 8890/2021 


10-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14893 


Revenue Department 


30th November 2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഹസ്സൻ .എ ആശാരിത്താടി 
( വീട് ) പുല്ലിപറമ്പ് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ മകൻ അബ്ദുൽ നിസാർ , , ബോധിപ്പിച്ച അപേക്ഷ 
ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 16-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


53 


2 


| ഖദീജ ഇല്ലിക്കൽ 
അബ്ദുൽ നിസാർ .എ 
നാസിറ .എ 


| മകൻ 


34 


3 


മകൾ 


32 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14894 


KERALA GAZETTE 


Part III 


Malappuram District 


Kondotty Taluk 


NOTICE 


നമ്പർ : C2-8900 2021 


10-11-2021 


2 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശശികുമാർ .കെ ഗീതാഞ്ജലി 
കളത്തിൽ ( വീട് ) ഐക്കരപ്പടി ( പി . ഒ ) എന്നയാളുടെ അവകാശികൾക്ക് 

വസ്തുസംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷീജ .കെ , 
ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീജ .കെ 


ഭാര്യ 


53 


2 


ശീതൾ എസ് മേനോൻ 


മകൾ 


12 


നമ്പർ : C2-8901 / 2021 


10-11-2021 


അനന്തരാവകാശ 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അസ്സയിനാർ കരിമ്പയിൽ ( വീട് ) 
ചേലൂപ്പാടം എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 

ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ മകൻ ഹിഫ്ളുറഹ്മാൻ .കെ.എം , , ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 24-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കദീശുമ്മ 


ഭാര്യ 


73 


2 


മുഹമ്മദ് ബഷീർ . കെ.എം 


| മകൻ 


55 


3 


ഹമീദ് അലി യഹ് യ 


മകൻ 


52 


4 


മകൻ 


46 


ഹിഫ്ളുറഹ്മാൻ കെ.എം 
മറിയം .കെ.എം 


5 


മകൾ 


45 


നമ്പർ : C2-8977 / 2021 


10-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14895 


Revenue Department 


30th November 2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കുഞ്ഞിമുഹമ്മദ് .പി.എൻ കിഴക്കേടത്ത 
പള്ളിയാളി ( വീട് ) പറവൂർ പുളിക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ അസ് ലം . പി.എൻ , 
, ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 26-11-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


റുഖിയ 


ഭാര്യ 


68 


2 


ഷരീഫ 


മകൾ 


51 


3 


നസീറ 


മകൾ 


46 


4 


നിഷാദ് 


മകൻ 


43 


5 


സലാഹുദ്ധീൻ 


മകൻ 


42 


6 


മകൻ 


39 


| ജംഷീദ് . പി.എൻ 
അസ് ലം .പി.എൻ 


7 


മകൻ 


35 


നമ്പർ : C2-89762021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണീൻ കുട്ടി മലേക്കാട്ടുപുറായ് 
( വീട് ) ഐക്കരപ്പടി ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ ശറഫുദ്ദീൻ .എം , , ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
04-2005 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി 

കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മറിയുമ്മ 


| ഭാര്യ 


18.12.2020 

ന് 


മരണപ്പെട്ട 


2 


ആസ്യ .എം 


മകൾ 


53 


3 


| മകൻ 


50 


4 


മകൻ 


48 


അബ്ദുൽബഷീർ .എം 
അബ്ദുൽഗഫൂർ .എം 
ശറഫുദ്ദീൻ .എം 
മുഹമ്മദ് ഷാഫി .എം 


5 


മകൻ 


44 


6 


മകൻ 


39 


നമ്പർ : C2-8932 / 2021 


10-11-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14896 


KERALA GAZETTE 


Part III 


കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എൻ . സി . വീരാൻകുട്ടി പാറമ്മൽ 
( വീട് ) പള്ളിക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് ഭൂമി സംബന്ധമായ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ പരേതൻറെ മകൻ മുഹമ്മദ് അഷ്റഫ് .എൻ.സി , , 
ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-03-2013 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫാത്തിമക്കുട്ടി 


ഭാര്യ 


71 


2 


മകൻ 


53 


മുഹമ്മദ് അഷ്റഫ് .എൻ.സി 
| മറിയുമ്മ .എൻ.സി . 


3 


മകൾ 


44 


4 


| ബുഷ്റ .എൻ.സി 


മകൾ 


42 


5 


റൈഹാനത്ത് 


മകൾ 


37 


6 


സുബദ് 


| മകൾ 


05.05.2021 

ന് 
മരണപ്പെട്ട 


നമ്പർ : C2-8879 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീമതി , ഓട്ടക്കാഞ്ഞിരം ( വീട് ) 
സിയാംകണ്ടം പുളിക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതയുടെ മകൻ പ്രമോദ് , , ബോധിപ്പിച്ച അപേക്ഷ 
ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 14-03-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബാലൻ 


| ഭർത്താവ് 


69 


2 


| ബിന്ദു 


മകൾ 


44 


3 


| പ്രമോദ് 


മകൻ 


42 


4 


| പ്രദീപ് 


മകൻ 


40 


5 


പ്രശാന്ത് പൊതാശ്ശേരി 


| മകൻ 


38 


നമ്പർ : C2-9689 / 2021 


17-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിനീത് കൃഷ്ണൻ ചെറുമഠത്തിൽ , 
സൗപർണ്ണിക ( വീട് ) ഐക്കരപ്പടി ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14897 


Revenue Department 


30th November 2021 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മാതാവ് വാസന്തി ..സി , , ബോധിപ്പിച്ച അപേക്ഷ 
ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 20-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . രതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അർ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വാസന്തി .സി 


മാതാവ് 


55 


2 


അഞ്ജലി പ്രകാശ് 


ഭാര്യ 


31 


3 


| അദ്വിക് കൃഷ 


മകൻ 


05 


നമ്പർ : C2- 92482021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് .വി വാഫിയ മൻസിൽ 
( വീട് ) ഐക്കരപ്പടി എന്നയാളുടെ അവകാശികൾക്ക് വസ്ത്രസംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ അജ് മൽ മുഫീദ് വരപ്പുറത്ത് , വാഫിയ 
മൻസിൽ ( വീട് ) ഐക്കരപ്പടി , ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫൗസിയ .പി.പി 


ഭാര്യ 


62 


2 


| ഹസീബ വാഫിയ .വി 


മകൾ 


43 


3 


മകൻ 


40 


അജ് മൽ മുഫീദ് വരപ്പുറത്ത് 
ബാസിൽ മബ്രേക്ക് വി 


4 


| മകൻ 


36 


നമ്പർ : C2- 92622021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കോയക്കുട്ടി എടക്കഴി കടവത്ത് 
തെക്കെകണ്ടി ( വീട് ) കൊളക്കാട്ടുചാലി ( പി.ഒ ) ചേലേമ്പ്ര എന്നയാളുടെ അവകാശികൾക്ക് ബേങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ മകൻ ഹഫ് സൽ ഇ.കെ , 
തെക്കെകണ്ടി ( വീട് ) കൊളക്കാട്ടുചാലി ( പി.ഒ ) ചേലേമ്പ്ര , ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-05-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14898 


KERALA GAZETTE 


Part III 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ആയിശബീവി 


ഭാര്യ 


61 


2 


അബ്ദുൽ മുഹ്സിൻ ഇ.കെ 


മകൻ 


44 


3 


| സജിന ഇ.കെ 


മകൾ 


42 


4 


ഹഫ് സൽ . ഇ.കെ 


മകൻ 


38 


5 


റസീന 


മകൾ 


36 


നമ്പർ : C2- 92552021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൽസലാം .പി.എൻ ചക്കാല 
( വീട് ) ഐക്കരപ്പടി ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ നഫീസ .എ.ടി , ചക്കാല ( വീട് ) ഐക്കരപ്പടി 
( പി.ഒ ) , ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-09-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


51 


2 


നഫീസ .എ.ടി 
അബ്ബൽറാസി .പി.എൻ 
| റസീന 

.പി.എൻ 


മകൻ 


35 


3 


മകൾ 


33 


4 


മകൾ 


29 


| റുക് സാന് . പി.എൻ 
മൂസ .പി.എൻ 


5 


| മകൻ 


28 


6 


| ഇണ്യാച്ചുമ്മ 


മാതാവ് 


25.06.2021 

ന് 


മരണപ്പെട്ട 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14899 


Revenue Department 


30th November 2021 


Malappuram District 


Kondotty Taluk 


NOTICE 


നമ്പർ : C2- 9260/2021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വാസന്തി പട്ടയിൽ കീരങ്ങാട്ട് ( വീട് 
ചേലേമ്പ്ര പാടം ചേലേമ്പ്ര എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതയുടെ മകൻ പ്രമോദ് .പി.കെ , പട്ടയിൽ കീരങ്ങാട്ട് ( വീട് 
ചേലേമ്പ്ര , ബോധിപ്പിച്ച അപേക്ഷ ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
“ നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


43 


പ്രമോദ് .പി.കെ 
പ്രസീല 


2 


| മകൾ 


41 


നമ്പർ : C2- 969112021 


17-11-2021 


അനന്തരാവകാശ 


കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വള്ളി .വി.പി കൂട്ടകല്ലുങ്ങൽ ( വീട് ) 
കുമ്മിണിപറമ്പ് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് ബേങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പള്ളിക്കൽ വില്ലേജിൽ പരേതയുടെ മകൻ സന്തോഷ് കുമാർ , , ബോധിപ്പിച്ച അപേക്ഷ പള്ളിക്കൽ 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 08-04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 

അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സന്തോഷ് കുമാർ 


മകൻ 


38 


നമ്പർ : C2- 92532021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വീരാൻകുട്ടി . പി.കെ കോട്ടാട്ടില് 
f പുറായിൽ പറമ്പ് ( വീട് ) തൊട്ടിയാൻ പാറ പുളിക്കൽ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ അബ്ബാസ് .പി.കെ , , 
ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14900 


KERALA GAZETTE 


Part III 


സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-01-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അബ്ബാസ് .പി.കെ 


മകൻ 


50 


നമ്പർ : C2- 9254/2021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കമാളു അമ്മ എന്ന ഗൗരി അമ്മ 
കൂടത്തിങ്ങൽ ( വീട് ) കൈതകുണ്ട് ചെറുകാവ് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതയുടെ മകൻ 

.പി.കെ 
മുരളീധരൻ , ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 08-08-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
° നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പി.കെ മുരളീധരൻ 


| മകൻ 


64 


2 


ശൈലജ .പി.കെ 


മകൾ 


61 


3 


ശശീധരൻ .പി.കെ 


മകൻ 


59 


4 


ഗിരിജ .പി.കെ 


മകൾ 


55 


നമ്പർ : C2- 9257/2021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ ചെറുകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആലിക്കുട്ടി . എ പള്ളിയാളിൽ 
( വീട് ) ഐക്കരപ്പടി എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി ചെറുകാവ് വില്ലേജിൽ പരേതൻറെ മകൻ ജുനൈദ് .എം , ബോധിപ്പിച്ച അപേക്ഷ ചെറുകാവ് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17 
06-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


71 


2 


ഇത്തീമ .ഇ 
| വൈറുന്നീസ 
റസിയ 


മകൾ 


55 


3 


മകൾ 


49 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14901 


Revenue Department 


30th November 2021 


4 


അബ്ദുൾ റഹീം 


മകൻ 


47 


5 


| മുഹമ്മദ് മുനീർ .എ 


മകൻ 


42 


6 


സക്കീനത്ത് 


മകൾ 


44 


7 


| ജുനൈദ് .എ 


മകൻ 


41 


നമ്പർ : C2- 9266/2021 


20-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ പുളിക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് അലി കുന്നുമ്മൽ ( വീട് ) 
പുളിക്കൽ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തുസംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുളിക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ ഫാത്തിമ.പി , , ബോധിപ്പിച്ച അപേക്ഷ 
പുളിക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 02-11-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഫാത്തിമ്മ .പി 


ഭാര്യ 


62 


2 


തലാൽ 


മകൻ 


36 


3 


നിഷാദ് .കെ 


മകൻ 


32 


4 . 


റിഷാദ് കെ 


മകൻ 


29 


നമ്പർ : C2-101962021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴയൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശങ്കരനുണ്ണി . പി.പി ഇന്ദിരാത്ത് 
( വീട് ) പുതുക്കോട് ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വാഴയൂർ വില്ലേജിൽ പരേതൻറെ മകൻ ജയ് ശങ്കർ .എസ് , , ബോധിപ്പിച്ച അപേക്ഷ വാഴയൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17 
06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ഹരിശങ്കർ .എസ് 


മകൻ 


43 


2 


പ്രേംശങ്കർ 


| മകൻ 


40 


3 


ജയ് ശങ്കർ .എസ് 


മകൻ 


33 


നമ്പർ : C2-9498 / 2021 


10-11-2021 


കൊണ്ടോട്ടി താലൂക്കിൽ 


ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അരവിന്ദൻ .ടി , അനുപമ ( വീട് ) 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14902 


KERALA GAZETTE 


Part III 


കൊളക്കാട്ടുചാലി ( പി.ഒ ) ചേലേമ്പ്ര എന്നയാളുടെ അവകാശികൾക്ക് ബേങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ മകൻ അഭിജിത്ത് .ടി , ബോധിപ്പിച്ച അപേക്ഷ 
ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 28-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സരസ്വതി 

.എൻ.എം 


ഭാര്യ 


58 


2 


| അഭിജിത്ത് .ടി 


മകൻ 


37 


3 


അനുപമ ടി 


മകൾ 


32 


4 


ചില്ല .ടി 


| മാതാവ് 


97 


നമ്പർ : C2-101922021 


10-11-2021 


വ 


കൊണ്ടോട്ടി താലൂക്കിൽ ചേലേമ്പ്ര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ .ജി പുതിയാട്ട് ( വീട് ) 
ചേലേമ്പ്ര പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വസ്തു സംബന്ധമായ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചേലേമ്പ്ര വില്ലേജിൽ പരേതൻറെ ഭാര്യ വിശാലാക്ഷി , , ബോധിപ്പിച്ച അപേക്ഷ 
ചേലേമ്പ്ര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 06-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| വിശാലാക്ഷി 


ഭാര്യ 


67 


2 


ബീന സത്യനാഥ് 


മകൾ 


48 


3 


ബിജു .ജി 


മകൻ 


46 


4 


ബിന്ദു പ്രദീപ് കുമാർ 


മകൾ 


43 


നമ്പർ : C2-102342021 


10-11-2021 


അപേക്ഷ 


കൊണ്ടോട്ടി താലൂക്കിൽ വാഴക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ച 

രവെ അന്തരിച്ചുപോയ ആലികുട്ടി താഴത്തേയിൽ ( വീട് ) 
ചെറുവായൂർ ( പി.ഒ ) എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വാഴക്കാട് വില്ലേജിൽ പരേതൻറെ മകൻ മുഹമ്മദ് ഷബീർ .ടി , , ബോധിപ്പിച്ച 

വാഴക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 24-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14903 


Revenue Department 


30th November 2021 


ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ആയിഷകുട്ടി .കെ.പി 


ഭാര്യ 


47 


2 


| മുഹമ്മദ് ഷബീർ .ടി 


മകൻ 


28 


3 


ബിഷാറ 


മകൾ 


26 


4 


| മുഹമ്മദ് ജസീൽ .ടി 


മകൻ 


17 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


14904 


KERALA GAZETTE 


Part III 


നമ്പർ സി5-1648,2021 , 


2021 ഒക്ടോബർ 11 . 


13-7-2021 - ലെ 28 -ാം നമ്പർ കേരള ഗസറ്റിൽ ( വാല്യം X , പാർട്ട് III ) - ൽ കമ്മീഷണറേറ്റ് ഓഫ് 
ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ 5187 - ൽ കമനമ്പർ 4 -ാമതായി പ്രസിദ്ധീകരിച്ച മേൽ നമ്പർ 
പരസ്യത്തിൽ മൂന്നാം നമ്പർ അവകാശിയുടെ പേര് " ശശീന്ദ്രൻ , കെ . ' ' എന്നത് “ ശശീധരൻ , കെ . ' ' 
തിരുത്തി വായിക്കേണ്ടതാണ് . 


എന്ന് 


താലൂക്കാഫീസ് , 
കൊണ്ടാട്ടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:52:02 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


